© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(NV/634/2021-2023 


2021 





കേരള ഗസറ്റ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 12 


തിരുവനന്തപുരം, 12th January 2021 
വാല്യം 10 sake] _ 12th January 2021_ oad 
1196 ധനു 28 2 
Vol. X Thiruvananthapuram, _ 28th Dhanu 1196 | No. 


1942 പൌഷം 22 


നട 22nd Pousha 1942 








PART III 
Commissionerate of Land Revenue 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


293 





(76) 


No. A4-17671/2020. 25th September 2020. 


Notice is hereby given to all to whom it may concern 
that Benny George Alappat s/o Veronica George, Alappat 
House, Thalore, Edakunny Village, Thrissur Taluk, Thrissur 
District, Kerala State has filed an application before this 
office for a legal heirship certificate in respect of the legal 
heirs of his mother Veronica George w/o Joseph George, 
Alappat House, Thalore, Edakunny Village, Thrissur 
Taluk, Thrissur District, Kerala, India who expired on 
26-2-2020. Enquiry conducted through the Village Officer, 
Edakunny has revealed that the undermentioned are the 
legal heirs of late Veronica George. 


SCHEDULE 
Sl Name of the Relationship with Age 
No. legal heirs the deceased 
1] Georgina Ittira Daughter 63 
2 Babu George, A. Son 60 
3. Benny George Alappat 35 50 
4  Chinnamma Simon, C. Daughter 58 
5 Baiju George Alappat Son 30 


Therefore it is proposed to issue a legal heirship 
certificate in favour of the above said members for 
receiving the claim. Objections if any against the issuance 
of the said certificate should be filed in person before the 
undermentioned within 30 days from the date of 
publication of this notice in the Kerala Government 
Gazette. Belated application and those sent by post will 
not be considered. 


(77) 


No. A4-17164/2020. 25th September 2020. 


Notice is hereby given to all to whom it may concern 
that Biju Varghese s/o Varghese, Alappat House, 
Kunachira, Ollur Village, Thrissur Taluk, Thrissur District, 
Kerala State has filed an application before this Office for 
a legal heirship certificate in respect of the legal heirs of 
his father Varghese, A. J. s/o Joseph, Alappatt House, 
Ollur Village, Thrissur Taluk, Thrissur District, Kerala, 
India who expired on 25-2-2020. Enquiry conducted 
through the Village Officer, Ollur has revealed that the 
undermentioned are the legal heirs of late Varghese, A. J. 


SCHEDULE 
Sl. Name of the Relationship with Age 
No. legal heirs the deceased 
Tesslin Francis Daughter 53 
2 Merlin Joseph <9 51 
Biju Varghese Alappat Son 45 


193 


Therefore it is proposed to issue a legal heirship 
certificate in favour of the above said members for 
receiving the claim. Objections if any against the issuance 
of the said certificate should be filed in person before the 
undermentioned within 30 days from the date of 
publication of this notice in the Kerala Government 
Gazette. Belated application and those sent by post will 
not be considered. 


Taluk Office, 
Thrissur. 


(Sd.) 
Tahsildar. 


Chavakkad Taluk 


പരസ്യം 


() 


MAUS aG)5-6704/2020. 2020 നവംബര്‍ 11. 


ചാവക്കാട്‌ താലുക്ക്‌, തൈക്കാട്‌ വില്ലേജില്‍ 
മൂതിരം പറമ്പത്ത്‌ വീട്ടില്‍ ഗംഗാധരന്‍ ഭാര്യ കൌസല്യ, ഒ. എ. 
എന്നവര്‍ 17-2-2020-ല്‍ മരിച്ചിട്ടുള്ളതാകുന്നു. ഭൂമി സംബന്ധമായ 
ആവശ്യങ്ങള്‍ക്ക്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ 
മുണ്ടെന്ന്‌ കാണിച്ച്‌ ടിയാളുടെ അവകാശികള്‍ ഈ ആഫീസില്‍ 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരാണ്‌ 
അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. അപ്രകാരം ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസും ഗസ്റ്റില്‍ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ രേഖാമൂലമായ 
തെളിവുകള്‍ സഹിതം നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗമായും കിട്ടുന്ന അപേക്ഷകള്‍ 
സ്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സുനില്‍കുമാര്‍, എം. ജി. മകന്‍ 46 

2 ഗംഗാധരന്‍ ഭര്‍ത്താവ്‌ 80 


(2) 


നമ്പര്‍ എ-10123/2020. 2020 ഡിസംബര്‍ 2. 


ചാവക്കാട്‌ താലൂക്ക്‌, എളവള്ളി വില്ലേജില്‍ കറുത്തേടത്ത്‌ 
വീട്ടില്‍ കൃഷ്ണന്‍ മകന്‍ കെ. കെ. വിജയന്‍ 15-5-1999-ല്‍ 
മരിച്ചിട്ടുള്ളതാകുന്നു. പരേതന്റെ പേരില്‍ ബാങ്കിലുള്ള 
₹ 9,500 പിന്‍വലിക്കുന്നതിനായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
ആവശ്ുമുണ്ടെന്ന്‌ കാണിച്ച്‌ ടിയാന്റെ അവകാശികള്‍ ഈ 
ഓഫീസില്‍ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ള താകുന്നു. 
അപേക്ഷപ്രകാരം അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവരാണ്‌ അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 
അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ ര്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ഓഫീസില്‍ രേഖാമൂലമായ തെളിവുകള്‍ സഹിതം നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗമായും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


ക്രമ പേര്‌ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ആനന്ദവല്ലി, എം. കെ. ഭാര്യ 63 
2 വിദ്യ മനോജ്‌ മകള്‍ 35 
3 ദിവ്യ മഹേഷ്‌ ം 35 
4 സന്ധ്യ, കെ. വി. ക 32 
താലൂക്കാഫീസ്‌, (പ്പ്‌) 
ചാവക്കാട്‌, തഹശീല്‍ദാര്‍. 


